Regn . No. KERBIL / 2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL /TV( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNS 


കര 


ാർ 


രള സർക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


1st October 2013 
2013 ഒക്ടോബർ 1 

9th Aswina 1935 
1935 ആശ്വിനം 9 


No. 

| 39 
നമ്പർ 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ് 


PART III 


Stores Purchase 


Scheduled Caste Development Department 


പുനർ ടെണ്ടർ നോട്ടീസ് 


നമ്പർ കെ1- 1990 / 2012. 

2013 സെപ്റ്റംബർ 2. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖലാ 
ട്രെയിനിംഗ് ഇൻസ്പെക്ടറാഫീസിൽ നിന്നും എരുമപ്പെട്ടി 
(തൃശ്ശൂർ ജില്ല ) ഐ . ടി . ഐ .- ലെ പ്ലംബർ ട്രേഡിൽ മോഡേൺ 
ടൂൾസ് വിതരണം ചെയ്യുന്നതിനായി (ലിസ്റ്റ്ഉള്ളടക്കം ചെയ്യുന്നു ) 
പ്രത്യേകം പ്രത്യേകം സീൽ ചെയ്ത കവറുകളിൽ 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രശസ്തമായ 
സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ കെ1-1990 / 12 . 
അടങ്കൽ തുക ? 61,900 . 


നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില ? 400 + നികുതി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 1- 10 - 2013, 3 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 3 - 10 - 2013, 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 4 - 10 - 2013 , 
11 മണി. 


12. പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 

മൊത്തം വിലയും അതിന്റെ ടാക്സ് അടക്കം തുകയുടെ 

1 % ( ഒരു ശതമാനം) നിരതദ്രവ്യവും കെട്ടിവെയ്ക്കേണ്ടതാണ്. 
13. ടെണ്ടർ സമർപ്പി ക്കു മ്പോൾ EMD Exemption 
ഉള്ള വ രാ ണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പും, അ വ ർക്ക് Exemption അ നു വാദിച്ചിട്ടുള്ള 
ഉപകരണങ്ങളുടെ ലിസ്റ്റും സാക്ഷ്യപ്പെടുത്തി വെച്ചിരിക്കേ 
ണ്ടതാണ്. 


Supply of Items for ITI Erumapetty 


SL. 
No. 


Description of Items 


Quantity 

(Nos.) 


1 
1 


ഉത്തരമേഖല ട്രെയിനിംഗ് 
ഇൻസ്പെക്ടറാഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ട്രെയിനിംഗ് ഇൻസ്പെക്ടർ. 


- 1 Imperial wall hung standard size , white colour 

2 Wash Basin Sonat with pedestal, white colour 
3 Bath Tub 5 /2 X 2 
4 Rain shower square flat head 
5 Mixer Tap fast 
6 Glass Wash Basin Sparkle flat basin with 

mirror, fully glass type 
7 Shower panel with all accessories 


നിബന്ധനകൾ 


1. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഇൻസ്പെക്ടർ ഓഫ് 
- ട്രെയിനിംഗ്, ഉത്തരമേഖല , പട്ടികജാതി വികസന വകുപ്പ്, 
സിവിൽ സ്റ്റേഷൻ, ബി - ബ്ലോക്ക്, 6 -ാം നില , കോഴിക്കോട്- 20 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും കവറിനു 
പുറത്ത് ദർഘാസ് പരസ്യ നമ്പരും ഏത് സ്ഥാപന 
ത്തിലേയ്ക്ക് ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള 
ടെണ്ടർ എന്ന് എഴുതേണ്ടതുമാണ്. 
ദർഘാസ് ഫോറത്തോടൊപ്പം ? 100- ന്റെ മുദ്രപത്രത്തിലുള്ള 
പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല. 
3 . പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ അംഗീകാര 

ത്തിന് വിധേയമായി ദർഘാസ് ഉറപ്പിക്കുന്നതാണ്. 
4. ബന്ധപ്പെട്ട ഐ . ടി . ഐ . ടയിനിംഗ് സൂപണ്ട് 
ഉപകരണം പരിശോധിച്ച് ഗുണ നിലവാരം ഉറപ്പു 

വരുത്തിയതിനുശേഷം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
5. ടെണ്ടർ ഒറ്റയ് ക്കോ കൂട്ടായോ റദ്ദാക്കു വാനോ 

നിരസിക്കുവാനോ ഉള്ള അധികാരം പട്ടികജാതി വികസന 
വകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
6. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 

തിരിച്ചു നൽകുന്നതല്ല. 
7. ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഇതേ സമയത്ത് 

ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
8. സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
9. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനുസൃത 

വിലയായിരിക്കും. 
10. സർക്കാർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് ഡാറ്റുകൾ 
മുതലായവ ദർഘാസ് ഫോറത്തിന്റെ വില യാ യി 
സ്വീകരിക്കുന്നതല്ല. 


